O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9319 


Revenue Department 


26th October 2021 


Palakkad District 


Alathur Taluk 


NOTICE 


mu11-2019 / 228 / 9 / 100 


18-09-2021 


അനന്തരാവകാശ 


ആലത്തൂർ താലൂക്കിൽ കണ്ണമ്പ്ര ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റാഫിയ എ കണ്ണമ്പ്ര പി ഒ 
കൊട്ടേക്കാട്ട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ റുബീന എ ബോധിപ്പിച്ച അപേക്ഷ കണ്ണമ്പ്ര ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2018 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റുബീന 


മകൾ 


22 


2 


| അബൂബക്കർ 


ഭർത്താവ് 


60 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9320 


KERALA GAZETTE 


Part III 


Palakkad District 


Alathur Taluk 


NOTICE 


m011-2021 / 5881 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി 1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുദർശൻ കെ , 

1 
പരുത്തിപ്പുള്ളി പിഒ , പാറത്തൊടി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മാതാവ് തങ്കമണി , പരുത്തിപ്പുള്ളി പിഒ , പാറത്തൊടി , ബോധിപ്പിച്ച 
അപേക്ഷ പെരിങ്ങോട്ടുകുറുശ്ശി 1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-10-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കമണി 


അമ്മ 


70 


mu11-2021 / 5882 / 9 / 100 


07-09-2021 


) 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി 1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മങ്കമ്മ പരുത്തിപ്പുള്ളി പിഒ , 
കാവുതിയാം പറമ്പ് വീട്ടിൽ എന്നയാളുടെ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ രാധാകൃഷ്ണൻ കെ വി , പരുത്തിപ്പുള്ളി പിഒ , കാവുതിയാം പറമ്പ് 
വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങോട്ടുകുറുശ്ശി 1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-01-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സരോജിനി കെ വി 


| മകൾ 


68 


2 


ഗംഗ കെ വി 


മകൾ 


65 


3 


രാധാകൃഷ്ണൻ കെ വി 


മകൻ 


62 


MU11-2021 / 5883 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി എൻ വിജയകുമാർ 
പരുത്തിപ്പുള്ളി , പ്രവീൺ നിവാസ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ മീന വി , പരുത്തിപ്പുള്ളി , പ്രവീൺ നിവാസ് ബോധിപ്പിച്ച അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9321 


Revenue Department 


26th October 2021 


പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 04-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മീന വി 


ഭാര്യ 


51 


2 


മകൾ 


24 


പ്രവീണ വി 
പ്രവീൺ 


3 


മകൻ 


22 


m011-2021 / 6143 / 9 / 100 


07-09-2021 


അനന്തരാവകാശ 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചാമി കെ , എരുമയൂർ പി ഒ , 
ചാത്തൻകോട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ശാന്തകുമാരി വി , എരുമയൂർ പി ഒ ചാത്തൻകോട് വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 
എരിമയൂർ ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്തകുമാരി വി 


ഭാര്യ 


59 


2 


ഷീജ സി 


മകൾ 


37 


3 


ഷീബ സി 


| മകൾ 


35 


4 


| ഷിജുകുമാർ 


മകൻ 


33 


mul1-2021 / 6024 / 9 / 100 


07-09-2021 


വ 


ആലത്തൂർ താലൂക്കിൽ മേലാർകോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി വാസുദേവൻ , ചിറ്റിലഞ്ചേരി പി ഒ 
, ലക്ഷ്മി നിവാസ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ കാർത്ത്യായനികുട്ടി , ചിറ്റിലഞ്ചേരി പി ഒ , ലക്ഷ്മി നിവാസ് ബോധിപ്പിച്ച അപേക്ഷ 
മേലാർകോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-01-2019 ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . രതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അർ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9322 


KERALA GAZETTE 


Part III 


1 


| കാർത്ത്യായനികുട്ടി 


ഭാര്യ 


64 


2 


സംഗീത വാസുദേവൻ 


| മകൾ 


42 


3 


ശ്രുതി ബിജോയ് 


മകൾ 


39 


mul1-2021 / 6083 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയലക്ഷ്മി അമ്മാൾ കെ ആർ , 
പെരുങ്കുളം പി ഒ , കാര്യോട്ട് ഗ്രാമം ലക്ഷ്മി സദനിൽ എന്നവരുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ രാമചന്ദ്രൻ ബോധിപ്പിച്ച അപേക്ഷ 
ആലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 17-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശങ്കരനാരായണൻ 


മകൻ 


63 


2 


രാമചന്ദ്രൻ 


മകൻ 


60 


3 


3 


നാഗമ്പാൾ 


| മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9323 


Revenue Department 


26th October 2021 


Palakkad District 


Alathur Taluk 


NOTICE 


mu11-5985 / 2021 


07-09-2021 


അവകാശ 


ആലത്തൂർ താലൂക്കിൽ കിഴക്കേഞ്ചേരി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജീവ് സി പോൾ 
ചെബായിൽ വീട് കണ്ണംകുളം മൂലങ്കോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലിസ രാജീവ് , ചെബായിൽ വീട് 
കണ്ണംകുളം മൂലങ്കോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-06-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവ ണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലിസ രാജീവ് 


ഭാര്യ 


42 


2 


അലക്സ് സി രാജീവ് 


മകൻ 


17 


3 


അലീന സി രാജീവ് 


മകൾ 


12 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9324 


KERALA GAZETTE 


Part III 


Palakkad District 


Alathur Taluk 


NOTICE 


mul1 2021/6082/9/100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ പി വേലായുധൻകുട്ടിമേനോൻ , 
കാട്ടുശ്ശേരി പി ഒ , നരിയംപറമ്പ് , ദേവിവിഹാറിൽ 

എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സത്യഭാമ ബോധിപ്പിച്ച അപേക്ഷ 
ആലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 23-12-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സത്യഭാമ 


ഭാര്യ 


73 


2 


മഞ്ജുള ജ്യോതിപ്രകാശ് 


മകൾ 


48 


3 


അഞ്ജലിമേനോൻ 


മകൾ 


45 


mu11-2021 / 6047 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമൻകുട്ടി പി എസ് , 
ചൂലന്നൂർ പി ഒ , പുത്തൻ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ ജയശങ്കർ ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങോട്ടുകുറുശ്ശി രണ്ട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-03-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ 


ഭാര്യ 


64 


2 


ദീപ 


മകൾ 


44 


3 


3 


ജയശങ്കർ 


മകൻ 


41 


4 . 


ദിവ്യ 


മകൾ 


39 


5 


ജയരാജ് 


മകൻ 


37 


M11-2021 / 6131 / 9 / 100 


07-09-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9325 


Revenue Department 


26th October 2021 


14 


ആലത്തൂർ താലൂക്കിൽ തേങ്കുറുശ്ശി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹുസൈനാർ എസ് , തേങ്കുറിശ്ശി പ 
1 ഒ , പഴതറ , ഫൈസൽ മൻസിലിൽ 

എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൾ ഫൗസിയ ബോധിപ്പിച്ച അപേക്ഷ തേങ്കുറുശ്ശി ഒന്ന് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഫൈസൽ എച്ച് 


മകൻ 


37 


2 


| ഫൗസിയ എച്ച് 


| മകൾ 


32 


MU11-2021 / 6125 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് , കുനിശ്ശേരി പി ഒ , 
വടക്കേത്തറ , വടയപ്പാടം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മാതാവ് ദേവി ബോധിപ്പിച്ച അപേക്ഷ എരിമയൂർ രണ്ട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-06-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ദേവി 


അമമ്മ 


65 


MU1-2021 / 6144 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ മേലാർകോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് ഹനീഫ യു , ചീനിക്കോട് 
തെരുവ് , മലപ്പാടം കുളം എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ സജീന കെ എച്ച് ബോധിപ്പിച്ച അപേക്ഷ മേലാർകോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 23-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സജീന കെ എച്ച് 


ഭാര്യ 


55 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9326 


KERALA GAZETTE 


Part III 


2 


ഷിഫാദ് എം 


മകൻ 


30 


3 


ശംഷീദ് എം 


മകൻ 


35 


MU1-2021 / 5885 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ മാത്തൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി ഭാസ്കരൻ , പല്ലഞ്ചാത്തന്നൂർ പ 
ി ഒ , ചരലംപറമ്പ് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ മീനാക്ഷി ബോധിപ്പിച്ച അപേക്ഷ മാത്തൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മീനാക്ഷി 


ഭാര്യ 


70 


2 


കലാധരൻ 


മകൻ 


45 


3 


| മകൻ 


42 


| രാധാകൃഷ്ണൻ 
| ജയകൃഷ്ണൻ 


4 . 


മകൻ 


40 


5 


രമേഷ് 


മകൻ 


36 


6 


( മരണപ്പെട്ട മകൾ 


മകൻ 


അഭിലാഷ് 
അംബികയുടെ 


28 


7 


( മരണപ്പെട്ട മകൾ 


| മകൾ 


25 


അഞ്ജ 
| അംബികയുടെ 


MU1-2021 / 5986 / 9 / 100 


07-09-2021 


ആലത്തൂർ താലൂക്കിൽ തരൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജമീല , വാവുള്ളിയാപുരം പി ഒ , 
കൊളാറോഡ് , ഇടപറമ്പ് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ സമീന ബോധിപ്പിച്ച അപേക്ഷ തരൂർ രണ്ട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മക്കാർ 


| ഭർത്താവ് 


71 


2 


സമീറ 


മകൾ 


33 


3 


സമീന 


മകൾ 


32 


4 


ബീപാത്തുമ്മ 


അമമ്മ 


81 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9327 


Revenue Department 


26th October 2021 


Palakkad District 


Alathur Taluk 


NOTICE 


mu11-5884 / 2021 


07-09-2021 


അവകാശ 


പാലക്കാട് താലൂക്കിൽ പിരായിരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനിൽകുമാർ എ , കൊടുന്തിരപ്പുള്ളി പ 
ി ഒ , കള്ളിക്കാട് അപ്പ നിവാസിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

. 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ആലത്തൂർ താലൂക്കിൽ മാത്തൂർ -2 വില്ലേജിൽ പല്ലഞ്ചാത്തനൂർ പി ഒ , 
പള്ളിക്കളം കൃഷ്ണൻ മകൾ ബിൻസി കെ ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-11-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബിൻസി കെ 


ഭാര്യ 


23 


2 


| നിവേദിത 


മകൾ 


2 


3 


ലക്ഷ്മികുട്ടി 


അമ്മ 


50 


MU11-2021 / 5951 / 100 


07-09-2021 


ചിറ്റൂർ താലൂക്കിൽ പട്ടഞ്ചേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആക്ടിണി വി , പാലക്കൊളുമ്പു വീട്ടിൽ , 
വണ്ടിത്താവളം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ ആലത്തൂർ താലൂക്കിൽ എരിമയൂർ -2 വില്ലേജിൽ കൂട്ടാല , കാഞ്ഞിരംകാട് , വാരിച്ചാല 
വീട്ടിൽ ദേവകി ബോധിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വത്സല 


| മകൾ 


65 


2 


ദേവകി 


| മകൾ 


60 


3 


ശ്രീകല 


മകൾ 


57 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.1 1.26 12:45:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


